© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 


കേരള 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 10 ചൊവ്വ 
Vol. X Thiruvananthapuram, 
Tuesday 


2021 ജനുവരി 26 
26th January 2021 നമ്പര്‍ 


1196 മകരം 13 
13th Makaram 1196 N J 
————_ 0. 


1942 മാഘം 6 
6th Magha 1942 








PART III 
Labour Department 


NOTICE 


No. P-1198/2018. 7th December 2020. 


Whereas the Cholamandalam MS General Insurance 
Company Limited has deposited with this Court a sum of 
% 15,13,305 (Rupees Fifteen lakh thirteen thousand three 
hundred and five only) as a compensation to be 
distributed to the dependents of the deceased 
Prajith R. S. Nair who met with a fatal accident while 
employed as a conductor by the 1st Opposite party’s bus 
and whereas the Assistant Labour Officer, Chirayinkeezh 


reported that, 


1. Sri T. Sudhakaran Nair, Kottara House, 
Melkadakkavoor P. O.—Father 
2. Smt. P. Rajamma, Kottara House, 


Melkadakkavoor P. O.—Mother 


are his only dependents as defined under Section 
2 (1) (d) of the Employee’s Compensation Act. Any others 


who claim to be the dependents of the deceased should 


Gaz. No. 4/2021/DTP (Labour). 


within 15 days of the publication of this notice in the 
Kerala Government Gazette prefer their claim in writing 
before me and prove the same. If no such claims are 
received within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 


above. Claims preferred thereafter will not be considered. 


1-൦ എതിര്‍കക്ഷിയുടെ ബസില്‍ കണ്ടക്ടറായി 
ജോലി ചെയ്യുമ്പോള്‍ അപകടമുണ്ടായി മരണമടഞ്ഞ 
പ്രജിത്ത്‌ ആര്‍. എസ്‌. നായര്‍-ന്റെ ആശ്രിതര്‍ക്ക്‌ എംപ്ലോയീസ്‌ 
കോമ്പന്‍സേഷന്‍ തുക നല്‍കുന്നതിനായി $ 15,13,305 (പതിനഞ്ച്‌ 
ലക്ഷത്തി പതിമുന്നായിരത്തി മുന്നൂറ്റി അഞ്ചു രൂപ മാര്രം) ഈ 
ആഫീസില്‍ കെട്ടിവച്ചിരിക്കുന്നു. അന്വേഷണം നടത്തിയതില്‍ 


ടിയാന്റെ ആശ്രിതരായി, 


1. രശീ. റ്റി. സുധാകരന്‍നായര്‍, കോട്ടറ വീട്‌, 


മേല്‍കടക്കാവൂര്‍, കടക്കാവൂര്‍-പിതാവ്‌ 


2. ശ്രീമതി രാജമ്മ, പി., കോട്ടറ വീട്‌, മേല്‍കടക്കാവൂര്‍, 


കടക്കാവൂര്‍-മാതാവ്‌ 


237 


10 


KERALA GAZETTE 


[Parr III 





എന്നിവര്‍ മാത്രമേ ഉള്ളൂവെന്ന്‌ ചിറയിന്‍കീഴ്‌ അസിസ്റ്റന്റ്‌ 
ലേബര്‍ ആഫീസറുടെ റിപ്പോര്‍ട്ട ലഭിച്ചിരിക്കുന്ന. ടിയാന്റെ ആശ്രിതര്‍ 
എന്ന്‌ മേല്‍ വിവരിച്ച നിര്‍വൃചനത്തില്‍ ഉള്‍പ്പെടുന്നവരായി വേറെ 
ആരെങ്കിലുമുണ്ടെങ്കില്‍ ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ രേഖപ്പെടുത്തുന്ന തീയതി മുതല്‍ 15 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും 
അവധി കഴിഞ്ഞുള്ള ഹര്‍ജികള്‍ പരിഗണിക്കപ്പെടുന്ന 
തല്ലാത്തതുമാകുന്നു. 


Office of the Industrial Tribunal, 


Housing Board Building, (Sd.) 

4th Floor, Santhi Nagar, Employees’ Compensation 

Thiruvananthapuram. Commissioner. 
നോട്ടീസ്‌ 


() 


നമ്പര്‍ സി1-290/2020. 2020 നവംബര്‍ 25. 


ശ്രീ സെബാസ്റ്യന്‍ 8/0 വര്‍ഗ്ഗീസ്‌, പട്ടരുമഠത്തില്‍ വിട്‌, 
തൈയ്ക്കാവ്‌ ചേരാനെല്ലൂര്‍, കൊച്ചി-682 034-ന്റെ കീഴില്‍ 
ജോലി നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി 
കാദര്‍, ഇലഞ്ഞിക്കായില്‍ വീട്‌, 
തായിക്കാട്ടുകര, ആലുവ -യൂടെ ആശ്രിതര്‍ക്ക്‌ തൊഴിലാളി 
നഷ്ടപരിഹാരം നല്‍കുന്നതിനായി ₹ 12,31,496 (പ്രന്തണ്ടു 


മരണമടഞ്ഞ ശ്രീ. 


ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയാറ്‌ രൂപ 
മാത്രം) തൊഴിലാളികള്‍ക്കുള്ള നഷ്ടപരിഹാര ആക്റ്റിലെ 20) 
(ഡി) വകുപ്പ്‌ അനുസരിച്ച്‌ നിര്‍വചിച്ച (പകാരം ടിയാന്റെ 
ആശ്രിതരായി ഇലഞ്ഞിക്കായില്‍ വീട്‌, കമ്പനിപ്പടി, 
തായിക്കാട്ടുകര, ആലുവ താമസം (1) ശ്രീമതി. സമീറ (ഭാര്യ), 
(2) മാസ്റ്റര്‍ മുഹമ്മദ്‌ റൈഹാന്‍ (മൈനറായ മകന്‍), 
(3) മാസ്റ്റര്‍ മുഹമ്മദ്‌ സെയ്ഫ്‌ (മൈനറായ മകന്‍), 
(൫) ശ്രീമതി ഫാത്തിമ, യ/0 സെയ്ദ്‌ മുഹമ്മദ്‌ (മാതാവ്‌), 
(5) ശ്രീ എ. മുഹമ്മദ്‌ (പിതാവ്‌), 
(6) ശ്രീമതി ഫാത്തിമ (സഹോദരി) എന്നിവര്‍ മാത്രമേ ഉള്ളു 
വെന്നും ആലുവ അസിസ്റ്റന്റ്‌ ലേബര്‍ ഓഫീസര്‍ റിപ്പോര്‍ട്ട്‌ 
ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള ആഗ്രിതരാണെന്ന്‌ 
അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമു ണ്ടെങ്കില്‍ അവര്‍ക്കുള്ള 
അവകാശം ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തി 5 ദിവസത്തിനകം എന്റെ മുന്‍പാകെ എഴുതി 
സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. നിര്‍ദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കില്‍ 


കെ. സെയ്ദ്‌ 


നഷ്ടപരിഹാരത്തുക മുഴുവനും മേല്‍പ്പറഞ്ഞ വൃക്തികള്‍ക്ക്‌ 
വിതരണം ചെയ്യുന്നതാണ്‌. അതിനുശേഷം സമര്‍പ്പിക്കുന്ന 
അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. ഫോണ്‍ 0477-2242303 


(2) 


നമ്പര്‍ സി1-299/2020. 2020 ഡിസംബര്‍ 7. 


കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമബോര്‍ഡിന്റെ കീഴില്‍ 
ജോലി നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി 
മരണമടഞ്ഞ ശ്രീ. ഇ. റ്റി. രാജു, ഇഞ്ചിപ്പിള്ളില്‍ വീട്‌, 
നെല്ലിക്കുഴി പി. ഒ., ഇരമല്ലൂര്‍, കോതമംഗലം-ന്റെ ആശ്രിതര്‍ക്ക്‌ 
തൊഴിലാളി നഷ്ടപരിഹാരം നല്‍കുന്നതിനായി ₹ 4,45,776 
(നാലു ലക്ഷത്തി നാല്‍പ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി 
എഴുപത്തിയാറ്‌ രൂപ മാത്രം) ഈ ഓഫീസില്‍ കെട്ടിവെച്ചിട്ടുണ്ട്‌. 


238 


തൊഴിലാളികള്‍ക്കുള്ള നഷ്ടപരിഹാര ആക്റ്റിലെ 2(1) (ഡി) 
വകുപ്പ്‌ അനുസരിച്ച്‌ നിര്‍വചിച്ച 
ഇഞ്ചപ്പിള്ളില്‍ 
കോതമംഗലം-686 691-ല്‍ താമസം (1) ശ്രീമതി. രാധ (ഭാര്യ) 


(പകാരം ടിയാന്റെ 


ആശ്രിതരായി വീട്‌, തങ്കളം, 


൨/0 ഷീജ, പുല്‍പ്രക്കുടിയില്‍, നാഗഞ്ചേരി പി. ഒ 


കോട്ടപ്പടി താമസം (2) ശ്രീമതി തങ്കമ്മ (മാതാവ്‌) എന്നിവര്‍ 
മാത്രമേ ഉള്ളൂവെന്നും കോതമംഗലം അസിസ്റ്റന്റ്‌ ലേബര്‍ 
ഓഫീസര്‍ റിപ്പോര്‍ട്ട്‌ ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കില്‍ 
അവര്‍ക്കുള്ള അവകാശം ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പരസുപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ 
മുന്‍പാകെ എഴുതി സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ട 
തുമാണ്‌. നിര്‍ദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കില്‍ നഷ്ടപരിഹാരത്തുക മുഴുവനും മേല്‍പ്പറഞ്ഞ 
വൃക്തികള്‍ക്ക്‌ വിതരണം ചെയ്യുന്നതാണ്‌. അതിനുശേഷം 
സമര്‍പ്പി ക്കുന്ന അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്ന തല്ല. 
ഫോണ്‍ 0477-2242303. 


(3) 


നമ്പര്‍ സി1-204/2020. 2020 ഡിസംബര്‍ 22. 


ശ്രീമതി സൌധ ബീവി, w/o ഷാക്കത്തലി, പ്രൊപ്രൈറ്റര്‍, 
മര്‍ഹബ ട്രേഡേഴ്‌സ്‌, വരപ്പിള്ളിക്കുടി, കോതമംഗലം-യുടെ 
കീഴില്‍ ജോലി നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി 
മരണമടഞ്ഞ ശ്രീ. അബ്ദുള്‍ ജംസീര്‍, വെട്ടത്തുക്കുടി, 
ഇരമല്ലൂര്‍-ന്റെ ആശ്രിതര്‍ക്ക്‌ തൊഴിലാളി നഷ്ടപരിഹാരം 
നല്‍കുന്നതിനായി ₹ 12,46,827 (പ്രന്തണ്ടു ലക്ഷത്തി 
നാല്‍പ്പത്താറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ്‌ രൂപ മാത്രം) 
ഈ ഓഫീസില്‍ കെട്ടിവെച്ചിട്ടുണ്ട്‌. തൊഴി ലാളികള്‍ക്കുള്ള 
നഷ്ടപരിഹാര ആക്റ്റിലെ 2(1) (ഡി) വകുപ്പ്‌ അനുസരിച്ച്‌ 
നിര്‍വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി വെട്ടത്തുകുടി വീട, 
ഇരമല്ലൂര്‍, കുറ്റിലഞ്ഞി, 691-ല്‍ 
(1) (ഭാര്യ), 
(2) മാസ്റ്റര്‍ മുഹമ്മദ്‌ മിദ്‌ലാജ്‌ (മൈനറായ മകന്‍), 


GhIO Ao MAlo-686 


താമസം ശ്രീമതി ഷംസിയമോള്‍ 
(ദ) ശ്രീമതി സുഹറ (മാതാവ്‌), (4) ശ്രീ. മീരാന്‍, വി. എ. 
(പിതാവ്‌) എന്നിവര്‍ മാതമേ ഉള്ളുവെന്നും കോതമംഗലം 
അസിസ്റ്റന്റ്‌ ലേബര്‍ ഓഫീസര്‍ റിപ്പോര്‍ട്ട്‌ 
ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള ആഗ്രിതരാണെന്ന്‌ 
അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കില്‍ അവര്‍ക്കുള്ള 
അവകാശം ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുന്‍പാകെ എഴുതി 
സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. നിര്‍ദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കില്‍ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേല്‍പ്പറഞ്ഞ വൃക്തികള്‍ക്ക്‌ 
വിതരണം ചെയ്യുന്നതാണ്‌. അതിനുശേഷം സമര്‍പ്പിക്കുന്ന 


അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. ഫോണ്‍ 0477-2242303. 


എംപ്പോയീസ്‌ കോമ്പന്‍സേഷന്‍ 
ബ്ബ 


(ഒപ്പ) 


കമ്മീഷണറുടെയും കമ്മീഷണര്‍ ഫോര്‍ 
ഇന്‍ഡസ്ട്രിയല്‍ എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ & 
ട്രൈബ്യൂണലിന്റെയും ഇന്‍ഡസ്ട്രിയല്‍ ട്രൈബ്യൂണല്‍, 


കാര്യാലയം, ആലപ്പുഴ. ആലപ്പുഴ. 


